O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 04 
Tuesday , 04th January 2022 


1197 ധനു 20 


1943 പൌഷം 14 


20th Dhanu 1197 


14th Pousha 1943 


വാല്യം 11 


നമ്പർ 


1 


Vol . XI 


No. 


Part III 


Industries and Commerce 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


04th January 2022 


KERALA GAZETTE 


1 


പ്ലെയിം നോട്ടീസ് 


നമ്പർ കെ . ലിക്വി . കൃ 440 . 


2021 നവംബർ 8 . 


1969 - ലെ കേരളാ സഹകരണ നിയമം ചട്ടം 69 ( 2 ) അനുസരിച്ച് കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രം , 
ജനറൽ മാനേജരിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് ( കേരളാ സഹകരണ നിയമം 1969 വകുപ്പ് 71 ) 
16-6-2014 - ലെ കെ 14 / 7980 / 2008 എന്ന ഉത്തരവ് പ്രകാരം വെൽടെക് പട്ടികജാതി വ്യവസായ സഹകരണ 
സംഘം നമ്പർ ക്യൂ 440 , കാറ്റാടി പി . ഒ , ഓയൂർ , കൊല്ലം എന്ന സ്ഥാപനം ലിക്വിഡേഷനിലായിട്ടുള്ളതാണ് . 
ടി സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തുകകൾ ആർക്കെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ ഈ 
നോട്ടീസ് പരസ്യം ചെയ്ത് 60 ( അറുപത് ദിവസത്തിനുള്ളിൽ കിട്ടുവാനുള്ള തുകകളുടെ വിവരം മതിയായ 
തെളിവുകൾ സഹിതം ടി സ്ഥാപനത്തിന്റെ ലിക്വിഡേറ്ററായ കൊട്ടാരക്കര താലൂക്ക് വ്യവസായ ഓഫീസിലെ 
കൈത്തറി സൂപ്പർവൈസറെ ( കൊട്ടാരക്കര ) അറിയിക്കേണ്ടതാണ് . ടി തീയതിക്കുശേഷം അറിയിക്കുന്ന 
യാതൊരു ബാദ്ധ്യതകളോ അവകാശങ്ങളോ പരിഗണിക്കുന്നതല്ലെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ് ) 
ലിക്വിഡേറ്റർ , 
വെൽടെക്ക് പട്ടികജാതി 
വ്യവസായ സഹകരണ സംഘം 
ക്യൂ 440 ( കൈത്തറി സൂപ്പർവൈസർ 

കൊട്ടാരക്കര . ) 


താലൂക്ക് വ്യവസായ ഓഫീസ് , 
കൊട്ടാരക്കര . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.04 03:16:55 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


മട്ട് 


